Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 -2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/ 2012- 14 


GOVER 


ക 


ക്കാർ . 


രള സർക് 
WMENT OF 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 3 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


നമ്പർ 


| 2014 മാർച്ച് 4 
4th March 2014 

1189 കുംഭം 20 
20th Kumbham 1189 
1935 ഫാൽഗുനം 13 
13th Phalguna 1935 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Stores Purchase 


Medical Education Department 


ദർഘാസ് പരസ്യം 


നമ്പർ എച്ച്. ഡി. എസ്./15/ 2014 / MCHV. 

| 2014 ജനുവരി 29. 
ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 
ഡയാലിസിസ് യൂണിറ്റിലേക്ക് സി . ആർ. ആർ. ടി . മെഷീൻ 
വിത് ആർ. ഒ. പ്ലാന്റ് സപ്ലെ ചെയ്യുന്നതിന് സീൽ വെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് കവറിന് പുറത്ത് ദർഘാസ് നമ്പർ 
എച്ച് . ഡി. എസ്./ 15 /2014 / എം . സി.എച്ച്. വി. എന്ന് രേഖപ്പെടുത്തി, 
സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ആശു പതി, വണ്ടാ നം , 
ആല പ്പു ഴ എന്ന വിലാ സ ത്തിൽ 11 - 3 - 2014 പകൽ 
11 മണിക്ക് മുമ്പായി ആഫീസിൽ എത്തി ക്കേ ണ്ട താ ണ് . 
താമസിച്ച് കിട്ടുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 12 -3 -2014 പകൽ 3 മണിക്ക് 
ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധിക ളു ടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസുകൾ ആവശ്യമുള്ളവർ അതിന്റെ വിലയായ 
- 3,000 - വിൽപ്പന നികു തി യും , ഡപ്ലിക്കേറ്റ് ഒന്നിന് 
- 1, 500 - വിൽപ്പന നികു തിയും അടച്ച് 10 - 3 - 2014 
3 മണിക്കു മുമ്പായി ആഫീസിൽ നിന്നും വാങ്ങേണ്ടതാണ്. 


KERALA GAZETTE 


[PART III 


ദർഘാസിനോടൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ കരാർ 
എഴുതിതരേണ്ടതും മൊത്തം വിലയുടെ ഒരു ശതമാനം നിരത 
ദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാണ്. 

- എല്ലാ ദർഘാസുകൾക്കും ബാധക മായ നിയ മ ങ്ങൾ 
ഇതിനും ബാധ ക മാ ണ് . വിശ ദ മായ വിവ ര ങ്ങ ൾ 
(ഉപകരണത്തിന്റെ സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളും) 
ബന്ധപ്പെട്ട ആശുപ്രതി അധികാരികളിൽനിന്നും പ്രവർത്തി 
സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 


21- 3- 2014 പകൽ 3 മണിക്ക് മുമ്പായി ആശു പ്രതി 
സൂപ്രണ്ട് ആഫീസിൽ എത്തിക്കേണ്ടതാണ്. താമസിച്ചു 
ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരി 
ക്കുന്നതല്ല. ദർഘാസുകൾ 2 -3-2014 പകൽ 3.30 മണിക്ക് ദർഘാ 
സുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്ത 
തുറക്കുന്നതാണ്. 


No. HDS- 15 /2014/ MCHV. 


- 29th January 2014 . 


ദർഘാസുകൾ ആവശ്യമുള്ളവർ അതിന്റെ വിലയായ 
7,700 രൂപയും വില്പനനികുതിയും, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നിന് 
3,900 രൂപയും വില്പനനികുതിയും അടച്ച് 20 -3 - 2014 പകൽ 
3 മണിക്ക് മുമ്പായി വാങ്ങേണ്ടതാണ്. ദർഘാസിനോടൊപ്പം 
- 100- ന്റെ മുദ്രപത്രത്തിൽ കരാർ എഴുതി തരേണ്ടതും മൊത്തം 
വിലയുടെ 1 % നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാണ്. 


എല്ലാ ദർഘാസുകൾക്കും ബാധകമായ നിയമങ്ങൾ 
ഇതിനും ബാധകമാണ്. 


- കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ട ആശു പ്രതി 
അ ധികാരികളിൽനിന്നും പ്രവൃത്തി സമയങ്ങളിൽ 
ലഭിക്കുന്നതാണ്. 


പ്രത്യേക നിബന്ധനകൾ 


Sealed tenders in the prescribed form at are invited 
for the supply of One CRRT machine with RO Plant for 
the dialysis unit in Govt. T. D . Medical College Hospital, 
Vandanam, Alappuzha. 

Tender No. HDS- 15 /2014 /MCHV and due date 
should be superscribed on the envelope at each tender . 
Tender should be addressed to the Superintendent , 
Government T. D . Medical College Hospital, Vandanam , 
Alappuzha. Last date of receipt of tender is 11- 3-2014 at 
11 a . m . Late tenders will not be accepted at any cost. 
The tender will opened on 12- 3 - 2014 at 3 p . m . in the 
presence of tenderers or their authorized representatives 
who may be present at the time. Intending tenderers may 
obtain the tender form from the Office of the 
Superintendent, Medical College Hospital, Alappuzha on 
or before 10- 3-2014 at 3 p . m . 
Price of tender form : 

Original — " 3,000 + VAT. 

Duplicate — 1,500 + VAT. 
The tender should be accompanied by an agreement 
in Kerala Stamp Paper worth * 100 and E . M. D . 1 % of 
the cost . The rules applicable to all tenders will be 
applicable to this tender also . Detailed specification and 
any further information related to the tender can be 
obtained from this office during office hours. 


(1) - കരാറുകാരൻ കയറ്റി ഇറക്കുകൂലി, ട്രാൻസ്പോർട്ടേഷൻ 

ചാർജ്ജ്, സിലിൻഡർ ടെസ്റ്റിംഗ് ചാർജ്ജ്, വാൽവ് 
മാറ്റിവെയ്ക്കുന്നതിനുള്ള ചാർജ്ജ്, വാൽവിന്റെ 
സ് പിന്റിൽ മാറ്റി വെയ്ക്കു ന്ന തിനുള്ള ചാർജ്ജ് 
പെയിന്റിംഗ് ചാർജ്ജ്, സിലി ണ്ടറിന്റെ വില 
(നഷ്ടപ്പെടുകയോ കേടുപാടു സംഭവിക്കുകയോ 
ചെയ്താൽ) എന്നിവ അട ക്ക മുള്ള തുക 
ആ യി രി ക്ക ണം . ടെണ്ടറിൽ കാണി ക്കേ ണ്ട ത് . 
യാതൊരു കാരണവശാലും ഈ ചിലവ് ആശുപ്രതി 

വഹിക്കുന്നില്ല . 
( 2 ) സിലിണ്ടറുകൾ സ്വന്തം ചില വിൽ ആശു പ്രതി 

സ്റ്റോറിൽ എത്തിക്കേണ്ടതും കാലി സിലിണ്ടറുകൾ 
സ്വന്തം ചില വിൽ തന്നെ തിരികെ കൊണ്ടു 

പോകേണ്ടതുമാണ്. 
മേൽ നിബന്ധനകൾ പാലിക്കാത്ത ടെണ്ടറുകൾ ഒരു 
മുന്നറിയിപ്പും കൂടാതെ നിരസിക്കുന്നതാണ്. 


(2) 


നമ്പർ C1- 8312/2013. 


- 2014 ഫെബ്രുവരി 3. 


ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് റ്റി. ഡി. മെഡിക്കൽ 
കോളേജ് ആശുപത്രിയിലേക്ക് 1- 4- 2014 മുതൽ 31-3 - 2015 
വരെയുള്ള കാലയളവിലേക്ക് മെഡിക്കൽ ഗ്യാസ് വിതരണം 
ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസിന്റെ ഉദ്ദേശമൂല്യം - 51 , 00,000 ( അൻപത്തി ഒന്നു 
ലക്ഷം രൂപാ മാത്രം). 


No, C1 - 8312/2013 , Govt . T.D . MCHA . 

3rd February 2014 
Sealed tenders in the prescribed format are invited 
for the Refilling of Medical Gases, for the period from 
1 - 4- 2014 to 31- 3- 2015 to Govt. T . D . Medical College 
Hospital, Vandanam , Alappuzha . Estimated cost is about 
- 51, 00 , 000 (Rupees Fifty one lakhs only ). 

Tender No . C1/8312 /2013/Govt. T. D . MCHA , dated 
3 -2 -2014 and due date should be superscribed on the 
envelope at each tender. Tender should be addressed to 
the Superintendent, Govt. T. D . Medical College Hospital, 
Vandanam , Alappuzha . Last date of receipt of tender is 
21 - 3 - 2014 at 3 p . m . Late tender will not be accepted at 
any cost. The tender will be opened on 21-3 - 2014 at 


ദർഘാസ് കവറിനുപുറത്ത് ദർഘാസ് നമ്പർ സി1 /8312/ 2013 
ഗവൺമെന്റ് റ്റി. ഡി. എം . സി. എച്ച്. എ . എന്ന് രേഖപ്പെടുത്തി 
സൂപ ണ്ട്, ഗവൺമെന്റ് റ്റി ഡി . മെഡിക്കൽ കോളേജ് 
ആശുപതി, വണ്ടാനം, ആലപ്പുഴ എന്ന വിലാസത്തിൽ 


3 . 30 p . m . in the presence of tenderers or their 
authorized representatives who may be present at the time. 
Intending tenderers may obtain the tender form from the 
Office of the Superintendent, Govt. T . D . Medical College 
Hospital , Vandanam , Alappuzha on or before 20 -3- 2014 at 
3 p . m . 


Price of tender form : 

Original - 7,700 + 5 % VAT. 

Duplicate - 3, 900 + 5 % VAT. 
The tender should be accompanied by an agreement 
in Kerala Stamp Paper worth . 100 and E . M . D . of 1 % 
of the cost. The rules applicable to all tenders will be 
applicable to this tender also . Any further information 
about the specification can be obtained from this office 
during office hours. 


- ഉച്ച തിരിഞ്ഞ് 1 മണിവരെ. അന്നേ ദിവസം 3 മണിക്ക് 
ദർ ഘാസ് തുറക്കുന്നതായി രി ക്കും . വൈകി കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ മുകളിൽ 
കൊടുത്തിരിക്കുന്ന തീയ തി യിലും സമ യ ത്തും തുറക്കു 
ന്ന താ ണ് . ടെണ്ടർ സമർപ്പിക്കു ന്ന വരോ അ വർ 
നിയോ ഗി ക്കുന്ന പതി നി ധിയോ ഈ അ വ സ ര ത്തിൽ 
സന്നിഹിതരാകാവുന്നതാണ്. 

ദർഘാസുകൾ പ്രവർത്തി ദിവസങ്ങളിൽ 10 മണി മുതൽ 
3 മണിവരെ " 1, 050 കോളേജ് ആഫീസിൽ ഒടുക്കി വാങ്ങാ 
വുന്നതാണ്. പകർപ്പ് ആവശ്യമുള്ളവർ 525 അധികമായി 
ഒടുക്കേണ്ടതാണ്. ദർഘാസ് വില്പന 5- 3-2014 , 1 മണിവരെ 
മാത്ര മാ യി രിക്കും. ചെക്ക്, ഡാഫ് റ്റ്, സ്റ്റാമ്പ് എന്നിവ 
ദർഘാസിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. വില തിരികെ 
ലഭിക്കുന്നത ല്ല . സാങ്കേതിക വിശദാം ശ ങ്ങൾ ദർഘാ സി 
നോടൊപ്പം ലഭിക്കുന്നതാണ്. ദർഘാസ് സമർപ്പിക്കുമ്പോൾ 
- 100 - ന്റെ മുദ്രപത്രത്തിൽ സമ്മതപത്രവും ക്വാട്ട് ചെയ്യുന്ന 
ആകെ വിലയുടെ ഒരു ശതമാനം വരുന്ന തുകയ്ക്ക് 
പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്തിട്ടുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റോ 
സ്ഥിരനിക്ഷേപ സർട്ടിഫിക്കറ്റോ നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടി 
താണ്. നിരതദ്രവ്യവും സമ്മതപത്രവും ഉള്ളടക്കം ചെയ്യാത്ത 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 


SPECIAL CONDITIONS 


Intending tenderers should quote the rate 
inclusive of loading & unloading charges, freight, 
cylinder testing charge , replacement cost of 
valves , replacement of spindles for valve , 
painting charge of cylinder and cost of cylinder 
( In case of loss /damage ). The hospital authorities 
are not in any way shall afford these expenses. 


No. C2 /1296/ 2014/ TDMCA . 


- 3rd February 2014. 


( 2) 


The Gas should be supplied to the store of this 
hospital and empty cylinders should be 
collected back from the store at their on cost. 


Sealed tenders are invited for the the supply of 
Medical Books for Government T . D . Medical College, 
Alappuzha. 


Tender Number - - 55/ 2014. 


The tender not satisfying the conditions are liable to 
be rejected without further notice . 


Govt. T. D . Medical College Hospital, 
Alappuzha. 


- ( Sd.) 
Superintendent. 


ദർഘാസ് പരസ്യം 


Approximate Cost — 5 Lakhs. 

The envelopes containing the tender should bear the 
superscription Tender No. & due date and should be 
addressed to the Principal, Govt. T. D . Medical College , 
Alappuzha . 

Last date for receipt of tender will be 5 - 3 -2014 at 
| 1 p . m . Belated tenders will not be accepted . The tenders 
will be opened at 3 p . m . on 5 - 3 -2014 in the presence of 
such of the tenderers or their authorized representatives 
who are present at that time. 


നമ്പർ സി2 / 1296 / 2014 / ജി . റ്റി . ഡി . എം . സി . എ . 


2014 ഫെബ്രുവരി 3. 


ആലപ്പുഴ ഗവ. മെഡിക്കൽ കോളേജിലേക്ക് മെഡിക്കൽ 
ബുക്കു കൾ വിത രണം ചെയ്യു ന്ന തി നായി മുദ്ര വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് നമ്പർ - 55 / 2014. 
അടങ്കൽ തുക - 5 ലക്ഷം 


ദർഘാസ് ഉള്ളടക്കം ചെയ്ത കവറിന് പുറത്ത് ദർഘാസ് 
നമ്പർ, ഇന വി വരം, നിശ്ചിത ദിവസം എന്നിവ 
രേഖപ്പെടുത്തി പ്രിൻസിപ്പാൾ, ഗവ. റ്റി . ഡി. മെഡിക്കൽ 
കോളേജ്, വണ്ടാനം, ആലപ്പുഴ- 688 005 എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതാകുന്നു . 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 5-3-2014 


Intending tenderers may obtain the tender form from 
the undersigned on all working days from 10 a . m . to 
4 p. m . on a cash remittance of ` 1, 050 which is the price 
fixed for a form and which is not refundable under any 
circumstances. The tender forms are not transferable . 
Sale of tender forms will be closed at 5 - 3 - 2014 , 1 p . m . 
Cheques, Postage stamps etc . will not be accepted 
towards the cost of forms, nor will the forms be sent per 


KERALA GAZETTE 


[PART III 


V. P. P . Duplicate tender forms, if required will be issued of 
525 per copy. Tender should be accompanied by an agreement 
executed in Kerala Stamp Paper worth “ 100 and EMD 1 % of total 
cost of the items tendered . Tender without EMD will be rejected . 


Govt. T. D . Medical College, 
Alappuzha. 


(Sd .) 
Principal. 


